Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL/ TV( N )/634/2015 -17 


GOVERN 


, 
കേര 


രള സർക് 


ാർ 


T 


INMENT 


പe Ke 


TERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 മാർച്ച് 24 
24th March 2015 

1190 മീനം 10 
10th Meenam 1190 


നമ്പർ 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1937 ചൈതം 3 
3rd Chaithra 1937 


PART III 
Stores Purchase 


KOTTAYAM DISTRICT 


ലേല പരസ്യം 
നമ്പർ സി - 4717 / 2014 . 

- 2015 ഫെബ്രുവരി 7. 
- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കോരുത്തോട് വില്ലേജിൽ 
ബ്ലോക്ക് 30 - ൽ റീസർവെ നമ്പർ 298 / 5 - ൽപ്പെട്ടതും പട്ടയ 
വസ്തു വിൽ റിസർവ് ചെയ്ത് നിർത്തി യി രു ന്ന തു മായ 
ഈട്ടി മരം കടപുഴകി റോഡരുകിൽ വീണ് കിടക്കുന്നതാണ്. 
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 55, 198 വില നിശ്ചയിച്ച് 
നൽകി യ തിന്റെ അടി സ്ഥാ ന ത്തിൽ ടി തടി 31 - 3 - 2015 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോരുത്തോട് വില്ലേജാഫീസിൽവച്ച് 
റവന്യൂ ഡിവി ഷ ണൽ ആഫീസറോ അദ്ദേഹം അധികാ ര 

പ്പെ ടു ത്തുന്ന ഉദ്യോഗസ്ഥനോ പര സ്യ ലേ ലത്തിൽ 
വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്ന വർ - 1, 000 നിരതദവ്യം 
കെട്ടിവയ്ക്കേ ണ്ടതും ലേലം പിടിക്കുന്ന ആൾ മൊത്തം 
തുകയുടെ 1 / 3 ഭാഗവും മുഴു വൻ തുകയുടെ വിൽപ്പന 
നികുതിയും അപ്പോൾതന്നെ അടക്കേണ്ടതും ബാക്കി തുക 
ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
അടച്ച് രസീത് വാങ്ങേണ്ടതും തുക മുഴുവനും അടച്ച് ലേലം 
സ്ഥിരപ്പെടുത്തിയതിനുശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി 
ലേലം മറ്റ് സർക്കാർ ലേല ത്തിന്റെ നിബ ന്ധ ന കൾക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ 
ഡിവിഷണൽ ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, 
കോരു ത്തോട് വില്ലേ ജാ ഫീസ് എന്നിവിട ങ്ങ ളിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


